Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 02 ). mmg 
KL / TV (N )/ 12 /2009 -2011 


GOVERN 


Tarom 


VMENT OF 
न्य अपना 


KODO 
OF KERS 
797 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


27th October 2009 
2009 ÁcsImIO 27 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


ueijo 54 


നമ്പർ 


5th Karthika 1931 
1931 Bobomoldo 5 


PART III 
Forest Department 


WILDLIFE DIVISION , MUNNAR 


TENDER NOTICE 


No. E -936 /2009. 


30th September 2009. 


Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of tender form either 
in cash or by money order (not refundable ) upto 
1 p . m . on 5 - 11 - 2009 and will be opened by the 
undersigned or his deputee on the same day at 3. 30 p . m . 
in the presence of the applicants attending on that date. 
If the due date happens to be a holiday, the next working 
day will be the due date . Cost of tender forms will not be 
refunded at any instances . 


Sealed competitive tender superscribing the name of 
the work is invited by the undersigned for and on behalf 
of Governor of Kerala from the registered contractors for 
the following work . 


Tender No. — 6 /2009- 10 . 


Name of work — Extension of Wildlife Division Office 
building at Munnar. 


Estimate Amount - Rs. 7 ,70 ,000 . 


Earnest Money Deposit - Rs. 19,250 . 
Costof tender form — Rs. 1,500 + VAT. 


The tender forms are not transferable . The Earnest 
Money Deposit noted for the work should be paid along 
with the tenders by Demand Draft (cheques or fixed 
deposit receipts will not be acceptable) in favour of the 
undersigned payable at any Nationalized Bank at Munnar. 
Incomplete tender or tenders without EMD are liable to be 
rejected . The preliminary agreement in stamp paper worth 
Rs. 50 should be enclosed with tender. The undersigned 
reserves the right to reject any tender without assigning 
any reason . All other conditions prevailing in the Kerala 
Public Works Department and Forest Department are 
applicable to this tender notice also . 


Last date and time for receipt of tender — 5 - 11 -2009, 
3 p . m . 


Period of work — 3 months. 


Gaz . No. 42 /2009 /DTP (Forest). 


498 


KERALA GAZETTE 


[PART III 


PALAKKAD DIVISION 


TENDER NOTICE 


കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ, 
മൂന്നാർ ഡിവിഷൻ താഴെ വിവരിക്കുന്ന ജോലി കരാറെടുത്ത് 
ചെയ്തുതീർക്കുന്നതിനായി താൽപ്പര്യമുള്ള രജിസ്റ്റേർഡ് 
പി. ഡബ്ലു . ഡി. കോൺട്രാക്ടർമാരിൽനിന്നും സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ നമ്പർ - 6 /2009- 10. 


ജോലിയുടെ വിവരം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ 
ആഫീസിനോട് ചേർന്ന് അനുബന്ധ നിർമ്മാണം 2009- 10. 


അടങ്കൽ തുക - 7,70,000 രൂപ. 


No. D -6220/2009 . 

- 3rd October 2009 . 
Sealed competitive tenders in the prescribed form are 
invited till 3 p. m . on 5 -11-2009 from approved contractors 
for the following works by the Divisional Forest Officer , 
Palakkad for and on behalf of Governor of Kerala . Tender 
form can be had from the office of the undersigned till 
1 p . m . on the date of tender on payment of the cost of 
tender documents along with a request in writing. The last 
date and time of receipt of tender in sealed cover 
superscribing the name of the work is at 2 p . m . on the 
tender date . The tender will be opened at 3 p . m . in the 
presence of the bidders present on that date . In case the 
tender is not happened on 5 - 11 - 2009 it will be conducted 
on 12 - 11 - 2009 . If it is also not happened it will be 
conducted on 19 - 11- 2009 . If the tender could not happen 
on the fixed date due to reasons beyond our control like 
public holiday Hartal etc., the tender will take place in the 
next working day at the same time and place . 


നിരതദ്രവ്യം- 19,250 രൂപ. 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 1,500 + വാറ്റ്. 


ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും - 5 - 11 - 2009, 3 മണി. 


ജോലിയുടെകാലാവധി - 3 മാസം. 


Sl. 


Name of work and 
Approximate PAC 


EMD 


| No. 


- Rs. 


4,300 


Construction of Chappath at 
Puliyampully in Dhoni Section of 
Olavakkode Range - Rs. 1,70 ,000 
Construction of Check Dam in 
Anakundu in Walayar Range 
Rs. 2,00,000 
Metalling of plantation road passing 
through 2009 TP at Walayar in 

Walayar Range - Rs. 99,000 
Construction of barbed wire fencing 
in 2009 TP Walayar in Walayar Range - 
Rs. 1, 90, 000 


5 , 000 


ദർഘാസ് ഫോറ ങ്ങളും ജോലി യെ സംബന്ധിച്ചുള്ള 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയുംകൂടി പണ മാ യോ മണിയോർ ഡ റായോ 
അടയ്ക്കു ന്ന വർക്ക് ദർഘാസ് സ്വീക രിക്കുന്ന അവസാന 
തീയ തി യായ 5 - 11- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ ഈ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
അന്നേ ദിവസം 3 മണിവരെ ഈ ആ ഫീ സിൽ 
സ്വീക രി ക്കു ന്ന താ ണ്. ദർഘാസ് ഫോറ ത്തിന്റെ വില 
മടക്കിക്കൊടു ക്കു ന്ന ത ല്ല . ടെൻഡർ തുറക്കുന്ന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ പൊതു അവധിയായി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ടെണ്ടർ 
തുറക്കുന്നതായിരിക്കും. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി വൈകിട്ട് 
3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിരിക്കുന്നയാളോ ടിയാൻ അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ടെണ്ടറു കൾ തുറ ക്കു ന്ന താ യി രിക്കും. 
ടെണ്ടർ ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യത്തിനുള്ള ഡി . ഡി . 
( ചെ ക്കു ക ളോ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീതു കളോ 
സ്വീകരിക്കുന്നതല്ല ) മൂന്നാറിലുള്ള ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ മാറ്റാവുന്നവിധത്തിലുള്ള താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളുടെ പേരിലുള്ളത് ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസിനോ 
ടൊപ്പം 50 രൂപ പത്രത്തിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് 
നൽകേണ്ടതാണ്. അപൂർണ്ണമായ ടെണ്ടറുകൾ നിരസിക്കുന്ന 
താ യി രിക്കും. ഏതെങ്കിലും ദർഘാസ്, കരാറു കാ രനെ 
ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമായിരിക്കും. പൊതുമരാമത്ത് 
വകുപ്പിൽ നിന്നും വനംവകുപ്പിൽ നിന്നും കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഈ ജോലിക്കും 
ബാധകമായിരിക്കും. 


2 ,500 


- 4,800 


Cost of tender form - Rs. 400 + VAT. 

Period of completion — within 3 months from the date 
of agreement. 

The cost of tender forms will not be refunded . EMD 
will be accepted through DD taken from any of the 
Nationalized Bank in favour of Divisional Forest Officer, 
Palakkad . Separate tenders shall be submitted for each 
work . The name of the work should be superscribed on 
the sealed cover. All the conditions prevailing in Kerala 
Public Works Department and Forest Department will be 
applicable to this works also . Tender forms are not 
transferable . Tender should be submitted along with a 
preliminary agreement signed and executed in Kerala 
Government Stamp paper worth Rs. 50 . Incomplete tender/ 
tenders and without EMD or tender received after the 
stipulated time are liable to be rejected . The undersigned 
reserves the right to reject any tender without assigning 
any reason thereof. 


Office of the Wildlife Warden , 
Wildlife Division , Munnar. 


(Sd.) 
Wildlife Warden . 


27th OCT. 2009 ] 


FOREST DEPARTMENT 


499 


61De 


More details can be had from Divisional Forest വകുപ്പിന്റെയും വനം വകുപ്പിന്റെ യും ദർഘാസുകളെ 
Office, Palakkad (Phone : 0491-2555156), Forest Range സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
Office, Walayar (Phone : 0491 - 2862032 ), Forest Range ബാധകമായിരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ യാതൊരു 
Office, Olavakkode (Phone : 0491- 2552815) during working കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതാകുന്നു . 
hours . 

ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പുവെച്ച 

ഒരു പാഥമിക ഉടമ്പടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 

അ പൂർണ്ണവും നിരതദ്രവ്യം കൂടാതെയുള്ളതും നിശ്ചിത 
ഓഫീസർ, പാലക്കാട്- 9 താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
5- 11 -2009 - ന് പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 

സമയത്തും ലഭിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കു 
വെച്ച് നടക്കുന്ന ദർഘാസുകൾക്ക് കേരള പൊതുമരാമത്ത് 

ന്നതാണ്. ഏതെങ്കിലും ദർഘാസുകൾ കരാറുകാരനെ 

ബോദ്ധ്യപ്പെടുത്താതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം 
വകുപ്പിൽ രജിസ്റർ ചെയ്തിട്ടുളള അംഗീകൃത 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്ക് 

- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
1 മണിവരെ രേഖാമൂലം അപേക്ഷിച്ചാൽ പാലക്കാട് 

പാലക്കാട് ഡിവിഷന്റെ കാര്യാ ല യ ത്തിൽ നിന്നോ 
ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസിൽ നിന്നും 

( ഫോൺ: 0491 -2555156), വാളയാർ റെയിഞ്ച് ഓഫീസിൽ 
ലഭിക്കുന്നതാണ്. പ്രവൃത്തിയുടെ പേർ ആ ലേ ഖനം 

നിന്നോ ( ഫോൺ: 0491 - 2862032 ) , ഒലവക്കോട് റെയിഞ്ച് 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 5- 11- 2009 - ന് ഉച്ചയ്ക്ക് 2 

ഓഫീസിൽ നിന്നോ ( ഫോൺ: 0491- 2552815 ) അന്വേഷിച്ചറിയാവു 
മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. 

ന്നതാണ്. 
അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പാലക്കാട് ഡിവിഷണൽ Office of the 

ഫോറസ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് Divisional Forest Officer, 
ഉദ്യോഗസ്ഥനോ ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ Kallekulangara P. O ., 

(Sd.) 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ Palakkad- 678 009 . 

Divisional Forest Officer. 
5 - 11 - 2009 - ന് ദർഘാസുകൾ നടക്കാതെ വന്നാൽ 12 - 11- 2009 -ാം 
തീയതിയിൽ അതേ സമയത്ത് നടക്കുന്നതാണ്. ഏതെങ്കിലും 
കാരണവശാൽ 12 - 11 - 2009 -ാം തീയതി ദർഘാസുകൾ 

കണ്ണൂർ ഡിവിഷൻ 
നടക്കാതെ വന്നാൽ 19 -11- 2009 -ാം തീയതിയിൽ നടത്തുന്നതാണ്. 

ദർഘാസ് പരസ്യം 
മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയോ ഹർത്താലോ മറ്റ് കാരണങ്ങളാലോ 

2009 ഒക്ടോബർ 7. 

നമ്പർ കെ . ജി . 9675 / 2009. 
ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 

കേരള ഗവർണ്ണർക്കുവേണ്ടികണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള 
ദിവസം അതേ സ്ഥലത്തും സമയത്തും ദർഘാസ് വിവിധ റെയിഞ്ചുകളിലെ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

കേരള പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃത കരാറു 
കമ പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 

കാ രിൽ നിന്നും പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 

ദർഘാസുകൾ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
1 ഒലവക്കോട് റെയിഞ്ചിലെ ധോണി 

12 - 11 - 2 009 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ 
സെക്ഷനിൽ പുളിയംപ്പുളളിയിൽ 

സ്വീകരിക്കുന്നതുംഅന്നേദിവസം വൈകുന്നേരം 3.30 - ന് കണ്ണൂർ 

ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീസറോ അദ്ദേഹം അധികാര 
ചപ്പാത്തിന്റെ നിർമ്മാണം - രൂപ 1,70, 000 4,300 

പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
വാളയാർ റെയിഞ്ചിലെ അണക്കുണ്ടിൽ 

സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമാകുന്നു . 
ചെക്ക് ഡാമിന്റെ നിർമ്മാണം - 

പ്രവർത്തിയുടെ പേര് - കാസർഗോഡ് റെയിഞ്ച് 
രൂപ് 2,00, 000 

5 , 000 

അഡൂർ-പള്ളം-കുക്കുംകുഴി റോഡിന്റെ നവീകരണ പ്രവർത്തി 
വാളയാർ റെയിഞ്ചിൽ 2009 തേക്ക് 

സംബന്ധിച്ച്. 
തോട്ടത്തിൽ കൂടി കടന്നു പോകുന്ന 
റോഡിന്റെ മെററലിംഗ് - രൂപ 99,000 

ഉദ്ദേശ അടങ്കൽതുക 4,37,000 രൂപ. 

2, 500 
വാള യാർ റെയിഞ്ചിൽ 2009 തേക്ക് 

നിരതദ്രവ്യം - 10 ,925 രൂപ. 
തോട്ടത്തിൽ കമ്പിവേലിയുടെ നിർമ്മാണം - 

ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 900 + വാറ്റ്. 
രൂപ 1,90,000 

4,800 

കാലാവധി 3 മാസം. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് ദിവസം ( 12 - 11 -2009 ) 

പകൽ 1 മണി വരെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി - എഗ്രിമെന്റ് 

കണ്ണൂരിൽ നിന്നും ലഭിക്കുന്നതാണ്. നിരതദ്രവ്യം ഏതെങ്കിലും 
തീയതി മുതൽ 3 മാസത്തിനകം. 

ഒരു ദേശസാൽകൃത ബാങ്കിൽനിന്നും കണ്ണൂർ ഡിവിഷണൽ 
- ടെണ്ടർ ഫോറത്തിന്റെ വില മടക്കിനൽകുന്നതല്ല . ഫോറസ്റ്റ് ഓ ഫീ സർ, കണ്ണൂർ- 12 എന്ന വിലാ സ ത്തിൽ 
നിരതദ്രവ്യം പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ് മാറ്റത്തക്കവണ്ണം ഡിമാന്റ് ഡാറ്റായി ദർഘാസിനോടൊപ്പം 
ഓഫീസറുടെ പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണ്. ഓരോ ദർഘാസ് പ്രമാണത്തോടുംകൂടി 
നിന്ന് എടുക്കുന്ന ഡി . ഡി. ആയി മാത്രം സ്വീകരിക്കുന്നതാണ്. - 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഉണ്ടായിരിക്കണം. 
ഓരോ പ്രവർത്തിക്കും പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
സമർപ്പിക്കേണ്ടതാണ്. കവറിനുമുകളിൽ ജോലിയുടെ പേര് പൂർണ്ണ അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ 
കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. കേരള പൊതുമരാമത്ത് നിക്ഷിപ്തമായിരിക്കും. 


ണ9 


500 


KERALA GAZETTE 


[PART III 


ആറളം വൈൽഡ് ലൈഫ് ഡിവിഷൻ 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ എ2- 2096 / 2009. 

2009 ഒക്ടോബർ 6. 


കേരള പൊതുമരാമത്ത്വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും 
ദർഘാസുകളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
12 -11- 2009- ന് പൊതു അവധിയായി വരികയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും വച്ച് 
ടെണ്ടർ നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
ഏതെങ്കിലും പ്രവർത്തികളുടെ ദർഘാസുകൾ അന്നേദിവസം 
നടക്കാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തികളുടെദർഘാസുകൾ 
19 - 11-2009 -ാം തീയതി പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതും 
3. 30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമായിരിക്കും. 

മേൽപ്പറഞ്ഞ അടങ്കൽതുക ഉദ്ദേശം മാത്രമാണ്. യഥാർത്ഥ 
സംഖ്യ ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഫണ്ടിന്റെ 
ലഭ്യതയനുസരിച്ച് പ്രവർത്തികൾ പരിമിതപ്പെടുത്തുന്നതാണ്. 

( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
കണ്ണൂർ. 

ഓഫീസർ. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ആറളം വന്യ ജീവി 
സങ്കേതത്തിൽ താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 
കരാറുകാർ / അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
മത്സര സ്വഭാവമു ളള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
23 - 9- 2009 -ാം തീയതി ആറളം വൈൽഡ് ലൈഫ് ഡിവിഷനിൽ 
വച്ച് താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കുള്ള ദർഘാ സു കൾ 
നടന്നിരുന്നു . എന്നാൽ താഴെ പറയുന്ന പ്രവർത്തികളുടെ 
ദർഘാ സു കൾ ആരും സമർപ്പിച്ചി രു ന്നില്ല . ആ യ തി നാൽ 
പ്രവർത്തികളുടെ മുദ്രവച്ച പുനർ ദർഘാസുകൾ 4 -11 - 2009 -ാം 
തീയതി 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം തന്നെ 
3 . 30 മണിക്ക് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗ സ്ഥനോ സ്ഥലത്ത് 
ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പുനർ ദർഘാസ് ഫോറങ്ങൾ 4 - 11- 2009 - ന് പകൽ 1 മണിവരെ 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും ഓഫീസ് 
പ്രവർത്തി ദിവ സ ങ്ങ ളിൽ ലഭിക്കുന്നതാണ്. അംഗീകൃത 
കരാറുകാർ അംഗീകൃതസ്ഥാപനങ്ങൾ അവരുടെ രജിസ്ട്രേഷൻ 
കാർഡ് കാണിച്ചാൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുക 
യു ള ളു . ദർഘാസ് ഫോറ ത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ 

കൈമാറാനും പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസി 
നോടൊപ്പം അതാത് പ്രവർത്തിക്ക് നിശ്ചയിച്ചുള്ള നിരതദ്രവ്യം 
ഒടുക്കിയതിനുള്ള രേഖകളും 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടിയും അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യസംഖ്യ ആറളം 
വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ മാറത്തക്കവിധത്തിൽ 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
സഹിതം സമർപ്പിക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനും ഉള്ള പൂർണ്ണ അധികാരം വൈൽഡ് 
ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായിരിക്കും. 


കാരണം കാണിക്കൽ നോട്ടീസ് 


നമ്പർ ജി . ഒ. ആർ. 21/ 08. 

2009 സെപ്റ്റംബർ 30. 
കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കാഞ്ഞ ങ്ങാട് 
റെയിഞ്ചിലെ ഭീമനടി സെക്ഷൻ സ്റ്റാഫ് 29 - 12 - 2008 - ന് 
ചട്ടമല കോട്ടമല നിക്ഷിപ്ത വനഭാഗങ്ങളിൽ നെറ്റ് പട്രോളിംഗ് 
നട ത്തവെ ചിറ്റാരിക്കൽ- ചെറു പുഴ റോഡിൽ നല്ലോമ്പുഴ 
ഗവൺമെന്റ് വെറ്ററിനറി ആശുപ്രതിക്ക് എതിർവശത്ത് റോഡ് 

സൈഡിൽ ഉണ ങ്ങിയ കമുകിൻ പട്ടകൾ കൊണ്ട്മൂടി 
ഒളിപ്പിച്ച നിലയിൽ കണ്ട 10 കഷ്ണം വീട്ടി ഇരുൾ തടികളും 
2 കുന്നിവാക തടികളും (ആകെ 12 കഷണം) കണ്ടെടുത്ത് 
മഹസ്സർ തയ്യാറാക്കി റെയിഞ്ച് ഓഫീസർ മുമ്പാകെ ഹാജരാ 
ക്കുകയും ആയത് 1961- ലെ കേരള വനനിയമം വകുപ്പ് 61 ( എ ) 
പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ഓതറൈസ്ഡ് 
ഓഫീസറായ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
മുമ്പാകെ ഹാജരാക്കുകയുമുണ്ടായി. മേൽ കേസ് സംബന്ധിച്ച് 
കാഞ്ഞങ്ങാട് റെയിഞ്ച് ആഫീസർ സമർപ്പിച്ച അന്വേഷണ 
റിപ്പോർട്ടിൽ കുറ്റം ചെയ്തു വരെകണ്ട ത്തു ന്ന തി നായി 
വ്യാപകമായി അന്വേഷണം നടത്തിയെങ്കിലും ആരെയും 
കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ആരും തന്നെ തെളിവുമായി 
ഹാജ രാ കാ ത്ത തി നാലും ടി തടികൾ ഏതെ ങ്കിലും 
വനഭൂമിയിൽനിന്നും അനധികൃതമായി ശേഖരിച്ച് സൂക്ഷിച്ച് 
താണെന്ന ഉത്തമ വിശ്വാസത്തിൽ 1961 - ലെ കേരള വനനിയമം 
വകുപ്പ് 61( എ ) ( 2 ) പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടി 
ഉത്ത ര വാ കാൻ അപേക്ഷിച്ച തിൻ പ്രകാരം മേൽപറഞ്ഞ 
തടികൾ കേരള ഫോറസ്റ്റ് ആക്റ്റ് 1961 സെക്ഷൻ 61( എ ) (2 ) 
പ്രകാരം സർക്കാരിലേക്ക്കണ്ടുകെട്ടുവാൻ താൽക്കാലികമായി 
തീരുമാനിച്ചിരിക്കുന്നു . ആയതിനെതിരെ ആർക്കെ ങ്കിലും 
വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ആധികാരിക രേഖകൾ 
സഹിതം ഈ ഓഫീസിൽ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ ല്ലാത്ത പക്ഷം ഈ കാ ര്യ ത്തിൽ ആർക്കും ഒന്നും 
ബോധിപ്പിക്കാനില്ല എന്ന നിഗമനത്തിൽ തുടർ നടപടികൾ 
സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. 

- (ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓതറൈസ്ഡ് ഓഫീസർ ആന്റ് 
ഓഫീസ്, കണ്ണൂർ. ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 


- ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പ്രവർത്തി 
കളുടെ ദർഘാസുകൾ അന്നേദിവസം (4 -11- 2009) നടക്കാതെ 
വന്നാൽ പ്രസ്തുത പ്രവർത്തികളുടെ ദർഘാസുകൾ തൊട്ടടുത്ത 
പ്രവർത്തിദിവസം പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതും 3.30 
മണിക്ക് ഹാജ രു ളള കരാ റു കാ രുടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറ ക്കു ന്നതും ആ യി രിക്കും. വല്ല കാര ണ വ ശാലും 
അന്നേദിവസം ഏതെങ്കിലും ദർഘാസ് നടക്കാതെ വന്നാൽ 
11 - 11-2009 - ന് നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് ദർഘാസ് 
നടത്തുന്നതായിരിക്കും. 
ക്രമ 

പ്രവൃത്തിയുടെ പേരും - നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 


3, 000 


വളയംചാൽ ഇന്റർപ്രട്ടേഷൻ സെന്ററിൽ 
ഇന്റർപട്ടേഷൻ മെറ്റീരിയൽസ് തയ്യാറാക്കി 
സ്ഥാപിക്കൽ - രൂപ 1,20,000 
ഇരിട്ടി വൈൽഡ് ലൈഫ് ഡിവിഷനിൽ 
ഇൻഫോർമേഷൻ ഡെസ്ക് സ്ഥാപിക്കൽ - 
രൂപ 1,68,000 
വ ള യം ചാ ലിൽ വ ർ ഷ മാ പി നി 
സ്ഥാപിക്കൽ -രൂപ 25,000 


4 ,200 


ധ 


650 


De 


27th OCT. 2009 ] 


FOREST DEPARTMENT 


501 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വി . നി. 

പ്രവർത്തിയുടെ കാലാവധി ഉടമ്പടി വയ്ക്കുന്ന തീയതി 
മുതൽ 1 മാസംവരെ. 

- കേരള വനംവകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് വ്യവ സ്ഥ കൾ ഇതിനും 
ബാധകമാണ്. മേൽ പ്രവർത്തികൾ മുൻപ് ചെയ്തിട്ടുളളതിന്റെ 
പരിചയം അത്യാവശ്യമാണ്. ആയതിനാൽ മുൻപ് ചെയ്ത 
പ്രവർത്തിയുടെ വിവരങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കെച്ചും 
സമർപ്പി ക്കേ ണ്ടതാ ണ് . ഇൻ ഫോർ മേ ഷൻ സെന്ററിൽ 
സ്ഥാപിക്കാനുദ്ദേശിക്കുന്ന പ്രദർശന വസ്തുവിന്റെ വിശദമായ 

കെച്ചും ഇൻഫോർമേഷൻ ഡെസ്കിന്റെ വിശദവിവരങ്ങളും 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ ലഭിക്കുന്നതാണ്. 
ക്രമ നമ്പർ 3 - ൽ ഉളള പ്രവൃത്തിക്ക് അംഗീകൃത വിതരണ 
ക്കാ രിൽ നിന്നും വർഷമാപിനിയുടെ ഉപക ര ണ ങ്ങൾ 


വിത ര ണം ചെയ്യു ന്ന തിനും സ്ഥാപി ക്കു ന്ന തിനും ഉളള 
ടെണ്ടറാണ്ക്ഷണിക്കു ന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ പ്രവർത്തി ദിവ സ ങ്ങ ളിൽ അന്വേ ഷി ച്ചാൽ 
ലഭ്യമാണ്. ഏതെങ്കിലും കാരണവശാൽ മേൽക്കാണിച്ച ജോലി 
ടെണ്ടറിൽ നിന്ന് ഒഴിവാക്കാൻ വൈൽഡ് ലൈഫ് വാർഡന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ അടങ്കൽ ഉദ്ദേശ 
തുക മാത്രമാണ്. യഥാർത്ഥ സംഖ്യ ടെണ്ടർ ഫോറത്തിൽ 
ഉണ്ടായിരിക്കുന്നതാണ്. പ്രവർത്തികളെ സംബന്ധിച്ച നിർദ്ദിഷ്ട 
വ്യവസ്ഥകൾ ( സ്പെഷ്യൽകണ്ടീഷൻ) ടെണ്ടർ ഫോറത്തോടൊപ്പം 
ലഭിക്കുന്നതാണ്. 


വൈൽഡ് ലൈഫ് വാർഡന്റെ 
കാര്യാലയം, ആറളം വൈൽഡ് 

( ഒപ്പ്) 
ലൈഫ് ഡിവിഷൻ, ഇരിട്ടി. വൈൽഡ് ലൈഫ് വാർഡൻ. 


